© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


QA 


സ് ക 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ആഗസ്റ്റ് 17 
17th August 2021 

1197 ചിങ്ങം 1 
1st Chingam 1197 


നമ്പർ 


33 


Vol . X 


No. 


Thiruvananthapuram , , 

Tuesday 


1943 ശ്രാവണം 26 
26th Sravana 1943 


PART III 
Commissionerate of Land Revenue 


Gaz . No. 33 / 2021 / DTP ( Dairy Development ) . 


527 


17th AUG . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


6458 


പരേ ത യുടെ മാതാ പി താ ക്കൾ 

ജീവി ച്ചി രി പ്പി ല്ല . 
ആയ തി നാൽ കമ നമ്പർ 1- മുതൽ 4- വരെ കക്ഷി കൾ 
പരേ ത യുടെ അനന്തരാവകാശികളാണെന്ന് കാണിച്ച് 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
( പ്രസി ദ്ധപ്പെടുത്തി 30 ദിവ സ ത്തി നകം പത്ത് നാ പു രം 
തഹശീൽദാർ മുമ്പാകെ രേഖകൾ സഹിതം നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതൻ അവിവാഹിതനാണ് . ആയതിനാൽ ക്രമനമ്പർ 
( 1 ) മുതൽ ( 3 ) വരെ കക്ഷികൾ പരേതന്റെ അനന്തരാവകാശിക 
ളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെ 
ങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം പത്തനാപുരം 
തഹശീൽദാർ മുമ്പാകെ രേഖകൾ സഹിതം നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 6 ) 


താലൂക്കാഫീസ് , 


നമ്പർ എൻ2-4142 / 2021 . 


2021 ജൂലൈ 30 . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


പത്തനാപുരം . 


Punalur Taluk 


പത്തനാപുരം താലൂക്കിൽ ത ല വൂർ വില്ലേജിൽ 
ഞാറ യ് ക്കാട് മുറി യിൽ അഞ് ജ ലി യിൽ അന്ന മ്മ , ഡി . 
20-5-2021 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതയുടെ 
പേരിലുള്ള പത്താനാപുരം സബ് ട്രഷറിയിലെ അക്കൗണ്ട് 
തുക തങ്ങൾക്ക് ലഭിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണ മെന്ന് കാണിച്ച് 
പര ത യുടെ ഭർത്താവ് കൊച്ചു മ്മൻ , സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ പരേതയുടെ 
അവകാശികളാണെന്ന് അറിയുന്നു . 


പരസ്യം 


ക . 


നമ്പർ ജി2-5418 2020 . 


2021 ജൂലൈ 22 . 


കമ 
നമ്പർ 


അവകാശികളുടെ 

പേര് 


മരണപ്പെട്ട കക്ഷിയു വയസ് 
മായുള്ള ബന്ധം 


1 


കൊച്ചുമ്മൻ , കെ . 


ഭർത്താവ് 


72 


പു ന ലൂർ താ ലൂ ക്കിൽ 

കര വാ മൂർ വില്ലേ ജിൽ 
മാത കൊച്ചു വീട്ടിൽ കെ . എസ് . ഗോപി നാഥൻ പിള്ള 
10-3-2021 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് , പരേതന്റെ 
Colole133 ARD 41- -ാം നമ്പർ റേഷൻ കടയുടെ ലൈസൻസ് 
മാറ്റുന്നതിനും മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമായി അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് കാണിച്ച് പരേതന്റെ മകൻ 
വിഷ്ണു പീത് , കെ . ജി . സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ മുഖാ ന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ പരേതന്റെ അവകാശി 
കളാണെന്നറിയുന്നു . 


2 


അജു , എ . കെ . 


മകൾ 


37 


പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ക മ നമ്പർ ( 1 ) -20 ( 2 ) -20 കക്ഷി കൾ പര തയുടെ 
അനന്തരാവകാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ 
രേഖകൾ സഹിതം നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

( 7 ) 


ക്രമ 


അവകാശികളുടെ 

പേര് 


മരണപ്പെട്ട കക്ഷിയു വയസ് 
മായുള്ള ബന്ധം 


നമ്പർ 


1 


സാവിത്രിയമ്മാൾ 


ഭാര്യ 


56 


2 


33 


നമ്പർ എൻ2-4540 2021 . 


2021 ജൂലൈ 27 . 


3 


30 


അനന്തരാ 


പത്തനാപുരം താലൂക്കിൽ പത്തനാപുരം വില്ലേജിൽ 
കു ണ്ട് യ എന്ന 

സ്ഥലത്ത് തൗഫീക്ക് മൻ സി ലിൽ 
എം . എസ് . തൗഫീക്ക് 3-5-2015 -ാം തീയതി മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ് . പുനലൂർ എം . എ . സി.റ്റി . കോടതിയിൽ 
ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് കാണിച്ച് പരേ തന്റെ 
മാതാവ് ടി വിലാസത്തിൽ ഷീജ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം അന്വേ ഷ ണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ പരേ 

രേതന്റെ അവകാശി 
കളാണെന്ന് അറിയുന്നു . 


വിഷ്ണുപിയ , എസ് . 

മകൾ 
വിഷ്ണുപ്രീത് , കെ . ജി . മകൻ 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . റേഷൻകട 
യുടെ ലൈസൻസ് 3 -ാം കക്ഷി പേരിൽ മാറ്റുന്നതിന് ഇതര 
കക്ഷികൾ സമ്മതമൊഴി നൽകിയിട്ടുള്ളതാണ് . ആയതിനാൽ 
ഒന്ന് മുതൽ മൂന്ന് വരെ കക്ഷികൾ പരേതന്റെ 
വകാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖകൾ സഹിതം ആക്ഷേപം ബോധിപ്പിക്കേ ണ്ട താ ണ് . 
കാ ലാ വധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


അവകാശികളുടെ 


കമ 
നമ്പർ 


പേര് 


മരണപ്പെട്ട കക്ഷിയു വയസ് 
മായുള്ള ബന്ധം 


1 


മജീദ് 


പിതാവ് 


53 


2 


ഷീജ 


മാതാവ് 


45 


താലൂക്കാഫീസ് , 
പുനലൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


3 


തസ്ലീമ 


സഹോദരി 


22 


Salim A 


126 


Digitally signed by Salim A 
Date : 2021.09.25 13:56:04 
+ 05'30 ' 


